PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 
No . E4- 1513/07. 

| 2008 സെപ്ററംബർ 18 . 
-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2596 /RA നമ്പരായി 
രജിസ്ററർ ചെയ്തിട്ടുള്ള പെരിന്തൽമണ്ണ താലൂക്ക് കൊളത്തൂർ 
ജവാഹിറുൽ ഉലൂം മദ്രസക്ക് അവകാശപ്പെട്ട മൂർക്കനാട് 
വില്ലേജിൽ കൊളത്തൂർ 

ദേശത്ത് 
R .S . 324/10 ൽപ്പെട്ട 25 സെന്റ് വസ്തു വിൽപ്പന നടത്തി 
കൂടുതൽ വരുമാനമുളള വസ്തു വാങ്ങുന്നതിനുവേണ്ടി 
അനുമതി ആവശ്യപ്പെട്ട് വഖഫിന്റെമുത്തവല്ലി ഒരു അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി വസ്തു വിൽപ്പന സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ നിർദ്ദേശമോ 
ഉണ്ടെങ്കിൽ ഈ വജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള 

സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി. ഐ . പി . റോഡ്, കലൂർ, കൊച്ചി 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
നിശ്ചിത സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നതല്ലെന്ന 
വിവരവും ഇതിനാൽ അറിയിക്കുന്നു. 

- ( ഒപ്പ്) 
കേരള സ്റ്റേറ്റ് വഖഫ് 

ചീഫ് എക്സിക്യൂട്ടീവ് 
ബോർഡ് കാര്യാലയം, 

ഓഫീസർ. 


വി . ഐ . പി . റോഡ്, 
കലൂർ, കൊച്ചി. 


